Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg . No. KL /TV ( N )/ 634/ 2012- 14 


കേGOVERN 


ക്കാർ .. . 


ള സർക് 
NMENT OF 


KERALA 


tl cf Kk dav 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 3 ) 


നമ്പർ ക 


നമ്പർ 33 


2014 ആഗസ്റ്റ് 19 
19th August 2014 

1190 ചിങ്ങം 3 
3rd Chingam 1190 
1936 ശ്രാവണം 28 
28th Sravana 1936 


Vol. III 


Thiruvananthapuram , 

Tuesday 


- No. 33 


PART III 


Drugs Control Department 


ഔഷധ ഗുണ നിയന്ത്രണ വകുപ്പ്, കേരള 

- പൗരാവകാശ രേഖ 


(I) ലക്ഷ്യം 


ഔഷധങ്ങളുടേയും സൗന്ദര്യ വർദ്ധക വസ്തുക്കളുടേയും 
ഉത്പാദന വിതരണ വിപണന പ്രക്രിയ നിയന്ത്രിച്ച് അവയുടെ 
ഗുണനിലവാരം ഉറപ്പാക്കുകയാണ് വകുപ്പിന്റെ പ്രഖ്യാപിത 
ലക്ഷ്യം. 


( II ) പ്രധാന പ്രവർത്തനങ്ങൾ 


(4) ഔഷധങ്ങൾക്ക് അമിതമായ വില ഈടാക്കുന്നത് 

തടയുക. 
(5) ഔഷ ധ ങ്ങ ളെക്കുറിച്ചുള്ള വാസ വ വി രു ദ്ധ വും 

തെറ്റി ധാ ര ണാ ജ ന ക വ മാ യ പര സ്യ ങ്ങ ൾ 
നിയന്ത്രിക്കുകയും നിരോധിക്കുകയും ചെയ്യുക. 
(6) സർക്കാർ മരുന്നുകളും ബന്ധപ്പെട്ട വസ്തുക്കളും 
അനധികൃതമായി കൈവശം വയ്ക്കുന്നതിനെതിരെ 

നിയമ നടപടികൾ സ്വീകരിക്കുക. 
( l ) ലക്ഷ്യപ്രാപ്തിക്കുള്ള മാർഗ്ഗങ്ങൾ 

താഴെ സൂചിപ്പിക്കുന്ന നിയ മ ങ്ങളും ചട്ട ങ്ങളും 
നട പ്പിലാ ക്കു ന്ന തി ലൂ ടെ യാണ് വകുപ്പിന്റെ പ്രവർത്തനം 
ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നത്. 
( എ ) 1940 - ലെ ഡഗ്സ് ആന്റ് കോസ്മെറ്റിക്സ് ആക്ട്, 

- 1945 - ലെ ഡ്രഗ്സ് ആന്റ് കോസ്മെറ്റിക്സ് റൂൾസ്. 
( ബി) 1995 - ലെയും 2013 - ലെയും ഡഗ്സ് പ്രസ് 

കൺട്രോൾ ഉത്തരവ്. 
( സി ) ഡ്രഗ്സ് ആന്റ്മാജിക് റെമഡീസ് ( ഒബ്ജക്ഷനബിൾ 

അഡ്വർടൈസ്മെന്റ്) ആക്ട് 1954, റൂൾസ് 1955 . 
( ഡി) ദി കേരള ഡഗ് സ് ആന്റ് അദർ സ്റ്റോർ സ് 

(അൺലാഹുൾപൊസ്സഷൻ ആക്ട്) 1971. 


വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ താഴെ സൂചിപ്പിക്കുന്നവയാണ്. 


(1) ഔഷ ധ ങ്ങ ളു ടേ യും സൗന്ദര്യ വർദ്ധക 

വസ്തുക്കളുടേയും ഉത്പാദനം, വിതരണം, വിൽപ്പന 
എന്നിവ നിയന്ത്രിക്കുക. 
(2) വ്യാജവും മായം ചേർന്ന വയും ഗുണ നില വാ ര 

മി ല്ലാ ത്ത തു മാ യ ഔഷ ധ ങ്ങ ളും സൗന്ദ ര്യ 
വർദ്ധക വസ്തു ക്കളും കണ്ട ത്തി അ വ യുടെ 

വിതരണവും വിൽപ്പനയും തടയുക. 
(3) നിരോധിക്കപ്പെട്ട ഔഷധങ്ങളുടെ ഉൽപാദനവും 

വിതരണവും തടയുക. 


19th AUG. 2014 ] 


DRUGS CONTROL DEPARTMENT 


( എ ) ലൈസൻസ് നൽകുന്ന അധികാരി 


അലോപ്പതി, ഹോമിയോപ്പതി മരുന്നുകൾ, സൗന്ദര്യ 
വർദ്ധ ക വ സ ക്കൾ എന്നി വയുടെ നിർമ്മാ ണ ത്തിനുള്ള 

ലൈസൻസ് നൽകുന്ന അധികാരി ഡഗ്സ് കൺട്രോളർ 
ആണ്. 

രക്ത ബാങ്കു ക ളുടെ നട ത്തി പ്പിനും വാക് സിൻ, 
സീറ - ഐ . വി .ഫ്ളൂയിഡ് എന്നിവയുടെ നിർമ്മാണത്തിനുമുള്ള 
ലൈസൻസുകൾ, സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളറും സെൻട്രൽ 
ഡഗ്സ്കൺട്രോളറുമാണ് നൽകുന്നത്. 

( ബി ) ലൈസൻസുകൾ 


( ഇ ) 1996 - ലെ കേരളാ പോയിസൺ റൂൾസ്. 
(എഫ്) നർക്കോട്ടിക് ഡ്രഗ്സ് ആന്റ് സെകോട്രോപ്പിക് 

- സബ്സ്റ്റൻസ് റൂൾസ്. 
മേൽ സൂചിപ്പിച്ചിരിക്കുന്ന നിയമങ്ങ ളനു സരിച്ച് ഈ 
വകുപ്പ് താഴെപ്പറയുന്ന സേവനങ്ങൾ നൽകുന്നു . 

(1) മരുന്ന് നിർമ്മാണ വിതരണ ലൈസൻസുകൾ. 
(2) ബ്ലഡ് ബാങ്ക്/ബ്ലഡ് സ്റ്റോറേജ് ലൈസൻസുകൾ. 
(3 ) പോയിസൺ ലൈസൻസുകൾ/ പെർമിറ്റുകൾ. 
( 4) നാർക്കോട്ടിക് മരുന്നുകളുടെ അലോട്ട്മെന്റ്. 
(5) പാലിയേറ്റീവ് സെന്ററുകൾക്കുള്ള ഓറൽ മോർഫിൻ 

മരുന്നുകളുടെ അലോട്ട്മെന്റ്. 
( 6) മരുന്നുകൾ, കോസ്മെറ്റിക്കുകൾ, സാമ്പിളുകൾ 

എന്നിവയുടെഗുണനിലവാര പരിശോധന. 
(7) പരാതികളുടെ അന്വേഷണവും നടപടിയും. 
(8) മ രു ന്നു കൾ സൂക്ഷിക്കുന്ന സ്ഥാപ ന ങ്ങ ളുടെ 

- പരിശോധന . 

(9) നിയമലംഘനങ്ങളുടെ മേൽ നിയമ നടപടികൾ. 
(IV ) വകുപ്പിന്റെ വിഭാഗങ്ങൾ 

വകുപ്പിന് രണ്ടു പ്രധാന വിഭാഗങ്ങളാണുള്ളത്. 
( എ ) എൻഫോഴ്സ്മെന്റ് വിഭാഗം 


അപേ ക്ഷ കൾ നിശ്ചിത ഫോറ ത്തിൽ മതി യാ യ 
രേഖകളോടെ ആവശ്യമായ ഫീസ് ഒടുക്കി ബന്ധപ്പെട്ട ഡ്രഗ്സ് 
ഇൻസ്പെക്ടർക്ക് നൽകേണ്ട താ ണ്. ഔഷധ നിർമ്മാണ 
ലൈസൻസിനുള്ള ഫീസുകൾ താഴെ സൂചിപ്പിക്കുന്നു. 
അലോപ്പതി മരുന്നുകൾ - 7,500. 
കോസ്മെറ്റിക്സ് - 3,500. 
ഹോമിയോപ്പതി മരുന്നുകൾ - 300. 
ആയൂർവേദ ഔഷധങ്ങൾ - 1,000. 


ഔഷധങ്ങളുടേയും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടേയും 
ഉത്പാദനം, വിതരണം, വിപണനം സംബന്ധമായ കാര്യങ്ങൾ 
നിയന്ത്രിക്കുകയെന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് ഈ 
വിഭാഗമാണ്. വിവിധതരം മരുന്നുകളുടേയും കോസ്മെറ്റിക്കു 
കളുടേയും സാമ്പിളുകൾ പരിശോധനയ്ക്കായി എടുക്കുന്നതും 
ഈ വിഭാഗമാണ്. 


- ല സ ൻ സ് അ നു വ ദി ക്കു മ്പോൾ അംഗീകാരം 
ലഭിക്കാത്തതും പുതുതായി അംഗീകാരം ലഭിക്കാനുമുള്ള 
ഔഷധങ്ങൾക്ക് അധിക ഫീസ് ഒടുക്കിയിരിക്കണം. ഔഷധ 
നിർമ്മാണത്തിനും വിൽപ്പനയ്ക്കും ആവശ്യമായ സൗകര്യങ്ങൾ 
താഴെ കൊടു ത്തിട്ടുള്ള ബന്ധ പ്പെട്ട നിയ മാ വ ലി യിൽ 
സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ സജ്ജീകരിച്ചിരിക്കണം. 
അലോപ്പതി മരുന്നുകൾ ഷെഡ്യൂൾ എം 
ഹോമിയോപ്പതി മരുന്നുകൾ , എം I | ഡി ആന്റ് 

സി ആക് 
കോസ്മെറ്റിക്സ് - ,, എം II 
കോസ്മെറ്റിക്സ് 


എം 


II 


ആയൂർവേദ ലൈസൻസ് 


-- റ്റി 


ബ്ലഡ് ബാങ്ക്, ബ്ലഡ് 
ഘടകങ്ങൾ 


22 എഫ് 


( ബി ) പരിശോധന വിഭാഗം 

തിരുവനന്തപുരത്തുള്ള ഡ്രഗ്സ് ടെസ്റ്റിംഗ്ലബോറട്ടറിയാണ് 
ഔഷധ ങ്ങ ളു ടേയും സൗന്ദര്യ വർദ്ധക വസ്തുക്കളുടെയും 
സാമ്പിളുകൾ പരിശോധിച്ച് അപഗ്രഥനം നടത്തുന്നതിന്റെ 
ഉത്തരവാദിത്വം നിർവഹിക്കുന്ന വിഭാഗം. 

- പൊതു ജനങ്ങൾക്ക് ഒരു ഔഷധത്തെപ്പറ്റി ( അ തിന്റെ 
ചേരുവകളേയും ഗുണങ്ങളേയുംപറ്റി) എന്തെങ്കിലും സംശയങ്ങൾ 
ഉള്ളപക്ഷം അവർക്ക് പ്രസ്തുതഔഷധ സാമ്പിൾ ഡ്രഗ്സ് 
ടെസ്റ്റിംഗ് ലബോറട്ടറിയിൽ പരിശോധനയ്ക്കായി നിശ്ചിത ഫീസ് 
ഒടുക്കി അപേക്ഷിക്കാവുന്നതാണ്. 

അപേക്ഷയും സാമ്പിളും ലഭിച്ച് കഴിഞ്ഞാൽ വിവിധ 
സെക്ഷനുകളിൽ സാമ്പിൾ പരിശോധന നടത്തി റിസൾട്ട് 
അപേക്ഷകന് എത്രയും വേഗം ലഭ്യമാക്കുന്നതാണ്. റിസൾട്ട് 
നേരിട്ടും കൈപ്പറ്റാവുന്നതാണ്. 
( V ) ലൈസൻസ് നൽകൽ 

ലൈസൻസിംഗ് സമ്പ്രദായവും കാലാകാലങ്ങളിലുള്ള 
പരിശോധനകളും മുഖേനയുമാണ് ആക്റ്റിലേയും റൂളിലേയും 
നിയമങ്ങൾ പ്രാവർത്തികമാക്കുന്നത്. അലോപ്പതി, ആയൂർവേദം, 
ഹോമി യോ പ്പതി മരു ന്നു കളും സൗന്ദര്യ വർദ്ധക 
വസ്തുക്കളുടെ നിർമ്മാണവും വില്പനയും നടത്തുന്നതിനും 
ഘട ക ങ്ങ ളു ടെ സംസ് ക ര ണ ത്തിനും ലൈസൻസു കൾ 
നൽകുന്നതാണ്. 


എല്ലാ വിധ ഔഷധ നിർമ്മാണ ലൈസൻസു കളും 
അപേക്ഷ ലഭിച്ച് മൂന്നുമാസത്തിനകം അനുവദിക്കുന്നതാണ്. 

( സി ) സർട്ടിഫിക്കറ്റുകൾ 

ഈ കാര്യാ ല യ ത്തിൽ നിന്നും താഴെ പറ യു ന്ന 
സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതാണ്. 
(1) അലോപ്പതി ജി. എം . പി. സർട്ടിഫിക്കറ്റ് 
(ഇന്ത്യൻ) ഫീസ് 

- 2, 500 


ലോകാരോഗ്യ സംഘടന ജി . എം . പി. 
സർട്ടിഫിക്കറ്റ് ഫീസ് 


5, 000 


- 5, 000 


സർട്ടിഫിക്കറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ 
- പ്രോഡക്ട്സ് 
ആയൂർവേദ, യൂനാനി, സിദ്ധ ജി . എം . പി. 
സർട്ടിഫിക്കറ്റ് 


2 , 500 


19th AUG. 2014] 


DRUGS CONTROL DEPARTMENT 


(i) നോൺ കൺവിക്ഷൻ സർട്ടിഫിക്കറ്റ് 


താഴെ പറയുന്ന പ്രകാരം വെള്ളക്കടലാസിൽ നിശ്ചിത 
ഫീസ് ഒടുക്കിയ ചെലാൻ രസീത് സഹിതം അപേക്ഷ 
നൽകേണ്ടതാണ്. 


Y 1, 100 


എ . ഡി. സി., തിരുവനന്തപുരം- തിരുവനന്തപുരം ജില്ല. 

എ . ഡി . സി ., കൊല്ലം - കൊല്ലം, കോട്ടയം, പത്തനംതിട്ട 
ജില്ലകൾ. 

-- എ . ഡി . സി ., എറണാകുളം - എറണാകുളം, ഇടുക്കി, 
ആലപ്പുഴ ജില്ലകൾ. 

എ . ഡി. സി., തൃശ്ശൂർ- തൃശ്ശൂർ, പാലക്കാട് ജില്ലകൾ. 

എ . ഡി . സി ., കോഴിക്കോട് കോഴിക്കോട്, വയനാട്, 
മലപ്പുറം ജില്ലകൾ. 

എ . ഡി . സി ., കണ്ണൂർ കണ്ണൂർ, കാസറഗോഡ് ജില്ലകൾ. 

മേൽ പറഞ്ഞ അസിസ്റ്റന്റ് ഡഗ്സ് കൺട്രോളർമാരുടെ 
കാര്യാലയങ്ങളിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന 
സേവനങ്ങൾ ചുവടെ പറയുന്നവയാണ്. 


5 5 0 


5 5 0 


- 1. മരുന്നുകളുടെ ഹോൾസെയിൽ, റീട്ടെയിൽ വിൽപ്പന 

ലൈസൻസ് 


55 0 


അലോപ്പതി മരുന്ന്/ കോസ്മെറ്റിക്സ് 
നിർമ്മാണ യൂണിറ്റ് 
ആയൂർവേദ, ഹോമിയോപ്പതി നിർമ്മാണ 
യൂണിറ്റുകൾ 

വിൽപ്പനശാലകൾ 
(ii) മാർക്കറ്റ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ്. 

അപേക്ഷ നിശ്ചിത ഫീസൊടുക്കി ചെലാൻ രസീത് 
സഹിതം സമർപ്പിക്കണം. 
ഫീസ്: - അലോപ്പതി മരുന്ന് നിർമ്മാണ യൂണിറ്റ് - 1,100 

ആയൂർവേദ/ ഹോമിയോ മരുന്ന് 

നിർമ്മാണ യൂണിറ്റ് 
(iv) കാലാവധി സർട്ടിഫിക്കറ്റ്. 

അപേക്ഷ താഴെപ്പറയും പ്രകാരം നിശ്ചിത ഫീസൊടുക്കി 
ചെലാൻ രസീത് സഹിതം സമർപ്പിക്കണം. 

അലോപ്പതി മരുന്ന് നിർമ്മാണ യൂണിറ്റ് 1, 100 
ആയൂർവേദ / ഹോമിയോ മരുന്ന് 
നിർമ്മാണ യൂണിറ്റ് 
വിൽപ്പനശാലകൾ 

- 55 
(v ) സർട്ടിഫിക്കറ്റ് ഓഫ് പെർഫോമൻസ്. 

അപേക്ഷ താഴെപ്പറയും പ്രകാരം നിശ്ചിത ഫീസൊടുക്കി 
ചെലാൻ രസീത് സഹിതം സമർപ്പിക്കണം. 

അലോപ്പതി മരുന്ന് നിർമ്മാണ യൂണിറ്റ് 1,100 
ആയൂർവേദ / ഹോമിയോ മരുന്ന് 

നിർമ്മാണ യൂണിറ്റ് 
( vi ) സർട്ടിഫിക്കറ്റ് ഓഫ് കപ്പാസിറ്റി 

അപേക്ഷ താഴെപ്പറയും പ്രകാരം നിശ്ചിത ഫീസൊടുക്കി 
ചെലാൻ രസീത് സഹിതം സമർപ്പിക്കണം. 

അലോപ്പതി മരുന്ന് നിർമ്മാണ യൂണിറ്റ് 1,100 
ആയൂർവേദ / ഹോമിയോ മരുന്ന് 

നിർമ്മാണ യൂണിറ്റ് 
( vii ) പ്ലാൻ അംഗീകരിക്കൽ. 


ഹോൾസെയിൽ, റീട്ടെയിൽ ഡഗ്സ് ലൈസൻസിന് 
വേണ്ടി അതാത് മേഖ ല യിലെ അസിസ്റ്റന്റ് ഡഗ് സ് 
കൺ ( ടാ ളർക്ക് അപേക്ഷ സമർപ്പി ക്ക ണം . അ പക്ഷ 
ലഭിക്കുന്നതിനെ തുടർന്ന് ഇൻസ്പെക്ഷൻ നടത്തി തുടർ 
നടപടികൾ എടുക്കുന്നു . ഈ ലൈസൻസുകൾക്ക് ചെലാൻ 
മുഖേന ഫീസ് അടയ്ക്കേണ്ടതാണ്. വകുപ്പിന്റെ ഹെഡ്ഓഫ് 
അക്കൗണ്ട് 0210 - 04 - 104 - 99 . 

2. പോയ്സൺ പെർമിറ്റ്/ ലൈസൻസ്. 
--മീഥൈൽ ആൽക്കഹോൾ സൈനൈഡുകൾ, ക്ലോറാൽ 
ഹൈഡറ്റ് എന്നീ വിഷ വസ്തുക്കൾക്കുള്ള പോയ്സൺ 
പെർമിറ്റ്/ ലൈസൻസ് എന്നിവയ്ക്കുവേണ്ടി നൽകുന്ന അപേക്ഷ 
യോടൊപ്പം നിർദ്ദിഷ്ട ഫീസ് ഒടുക്കിയ ചെലാൻ രസീത് 
സഹിതം സമർപ്പി ക്കേ ണ്ട താ ണ് . അപേക്ഷ സ്വീക രിച്ച് 
ഇൻസ്പെക്ഷൻ നടത്തി ലൈസൻസ് പെർമിറ്റ് അനുവദിക്കുന്നു. 

-- അസിസ്റ്റന്റ് ഡഗ്സ് കൺട്രോളറുടെ കാര്യാലയങ്ങളിൽ 
നിന്നും അനുവദിക്കുന്ന ലൈസൻസുകളുടെ ഫോറങ്ങൾ, 
ഫീസ്, കാലാവധി എന്നിവയുടെ വിശദ വിവരങ്ങൾ താഴെ 
പട്ടികയിൽ ചേർത്തിരിക്കുന്നു. 


- 550 


പട്ടിക 


5 


5 0 


ഫോറം നമ്പർ 


ക്രമ 
നമ്പർ 


ഫീസ് ലൈസൻസ് 

കാലാവധി. 


- (1) 


5 വർഷം 


- 


5 


,, 


5 5 0 


5 


1, 


അലോപ്പതി റീട്ടെയിൽ 3,000 

ഫോറം 20 , ഫോറം 21 
അലോപ്പതി ഹോൾസെയിൽ 3,000 
ഫോറം 20 ബി , ഫോറം 21 ബി 
നിയന്ത്രിത മരുന്നുകൾ 

500 
(Restricted licence ) 
ഫോറം 20 എ 
ഹോമിയോ റീട്ടെയിൽ 

250 
ഫോറം 20 സി 
ഹോമിയോ ഹോൾസെയിൽ 250 
ഫോറം 20 ഡി 
പോയിസൺ പെർമിറ്റ് 
- ഫോറം 11 
പോയിസൺ ലൈസൻസ് 1, 000 
ഹോൾസെയിൽ ഫോറം 7 


5 


1, 


വിശദമായ പ്ലാൻ - 1, 100 ഫീസൊടുക്കിയ ചെലാൻ 
രസീത് എന്നിവ സഹിതം അപേക്ഷ സമർപ്പിക്കുക. 
( VI) വിൽപ്പനയ്ക്കു ള്ള ലൈസൻസുകൾ ( അ ലോപ്പതി/ 

ഹോമിയോ) 
- മൊത്ത - ചില്ലറ ഔഷധ വ്യാപാരത്തിനുള്ള ലൈസൻസുകൾ 
അസിസ്റ്റന്റ് ഡഗ്സ് കൺട്രോളർ മാ രാണ് നൽകു ന്ന ത് . 
അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളർമാരും അവരുടെ അധികാര 
പരിധിയിലുള്ള പ്രദേശങ്ങളും താഴെ പറയും പ്രകാരമാണ്. 


5 വർഷം 


250 


1 


,, - 


19th AUG . 2014] 


DRUGS CONTROL DEPARTMENT 


- ( സി ) കാൻസർ രോഗികൾക്കുവേണ്ടി അം ഗീ കൃത 

- പെയിൻ ആന്റ് പാലിയേറ്റീവ് കെയർ സെന്ററുകൾക്ക് ഓറൽ 
8 പോയിസൺ ലൈസൻസ് 500 1 വർഷം 

മോർഫിൻ ( പിപ്പ റേ ഷ നു കൾ വാങ്ങു ന്ന തിന് ( ഫീസ് 
റീട്ടെയിൽ ഫോറം 9 

ആവശ്യമില്ല ) ആർ. എം . ഐ . അംഗീകാരം നൽകുന്നു . 
വാൻ ലൈസൻസ് 20 ബിബി/ 500 5 ,, 
21 ബിബി 

( ഡി ) മീതെൽ ആൾക്ക ഹോൾ, സയ നെ ഡുകൾ, 

ക്ലോറാൽ ഹൈഡ്രേറ്റ് എന്നീ വിഷ വസ്തുക്കൾ കൈവശം 
ഷെഡ്യൂൾ X , ഡഗ്സ് റീട്ടെയിൽ 500 5 ,, 

വയ്ക്കുന്നതിന് 250 ട്രഷറിയിൽ ഒടുക്കിയ ചെലാൻ സഹിതം 
ഫോറം 20 എഫ് 

നിശ്ചിത ഫോറത്തിൽ പെർമിറ്റിന് അപേക്ഷിക്കാവുന്നതാണ്. 
ഷെഡ്യൂൾ X, ഡ്രഗ്സ് - 500 5 ,, 
ഹോൾസെയിൽ ഫോറം 20 ജി 

( VII ) മറ്റുള്ളവയ്ക്കുള്ള ഫീസുകൾ 

(1) ഫാർമ സി സ്റ്റിന്റെ പേര് ലൈസൻസിന് 
ഈ കാര്യാ ല യ ത്തിൽ നിന്നും നൽകി വ രു ന്ന 

ചേർക്കുന്നതിന്- 250 . 
സേവനങ്ങളും സേവനം ലഭ്യമാക്കുന്ന കാലാവധിയും ചുവടെ 
പറയും വിധമാണ്. 

(2) കോമ്പിറ്റന്റ് പേഴ്സൺ അംഗീകരിക്കുന്നതിന് 


- 500 . 


3 , 


- സേവനം 

കാലാവധി 

(3) നാർക്കോട്ടിക് മരുന്നുകളുടെ അലോട്ട്മെന്റിന് 
- 1. 

500 . 

28 ദിവസം 
- മാനുഫാക്ചറിംഗ് ലൈസൻസ് 
(അലോപ്പതി, ഹോമിയോപ്പതി & 

(4) കമ്പനി/ ലാബ് എന്നിവിട ങ്ങ ളിലെ സാങ്കേതിക 
കോസ്മെറ്റിക്സ്) 

വിദ ഗ്ദരുടെ അംഗീകാ രം , എൻഡോഴ്സ്മെന്റ് 
2 , ലോൺ ലൈസൻസുകൾ 

28 , , 

എന്നിവ - 1,000 . 
(അലോപ്പതി, ഹോമിയോപ്പതി & 

(5) ആയുർവേദ സിദ്ധ യൂനാനി എന്നിവയിലെ ജി. എം . പി. 
കോസ്മെറ്റിക്സസ്) 

പുതുക്കൽ - 1, 000 . 
- 3. രക്ത ശേഖരണ കേന്ദ്രം 

(6) ബ്ലഡ് സ്റ്റോറേജ് സെന്ററുകൾ - 1,000. 
ലൈസൻസ് പുതുക്കൽ 
LVP ലൈസൻസ് 

(7) എസ്സൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ്- 1,000. 
-- നോൺ സ്റ്റാറ്റ്യൂട്ടറി സർട്ടിഫിക്കറ്റ് 

(IX) വിവരലഭ്യതയ്ക്കുള്ള മാർഗ്ഗം 
പുതുക്കൽ 

താഴെ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ വകുപ്പിൽ 
RMI പെർമിറ്റ് പുതുക്കൽ 

നിന്ന് കൃത്യമായി പ്രസിദ്ധീകരിക്കുന്ന പൊതുജനങ്ങളറിയേണ്ട 
ND3 പെർമിറ്റ് പുതുക്കൽ 

5 , , 

വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. 
ആയൂർവേദ മാനുഫാക്ച്ചറിംഗ് 3 മാസം 

( എ ) നിരോധിച്ച് മരുന്നുകളുടെ പട്ടിക . 
ലൈസൻസ് 
ആയൂർവേദ മാനുഫാക്ച്ചറിംഗ് 

( ബി ) ഗുണനിലവാരം ഇല്ലാത്ത മരുന്നുകളുടെ പട്ടിക . 
ലോൺ ലൈസൻസ് 

( സി) വ്യാജ മരുന്നുകളുടെ പട്ടിക. 
ആയൂർവേദ ലൈസൻസ് പുതുക്കൽ 

( ഡി) സുരക്ഷിത മായി രക്തദാന ത്തിനും രക്ത 
പോയ്സൺ പെർമിറ്റ് പുതുക്കൽ 

സംഭരണത്തിനുമുള്ള വ്യവസ്ഥകൾ. 
അലോപ്പതി/ ഹോമിയോ വിൽപ്പന 

- ദിവസം 

( ഇ ) ഔഷധ നിർമ്മാ താ ക്കൾക്ക് ഗുഡ് 
ലൈസൻസ് 

മാനുഫാക്ച്ചറിംഗ് പ്രാക്ടീസ് ( ജി. എം . പി.) 
അലോപ്പതി/ ഹോമിയോ വിൽപ്പന 

സംബന്ധിച്ച വിവരങ്ങൾ. 
ലൈസൻസ് പുതുക്കൽ 

(എഫ്) ദേശീയ ഔഷധ വില നിയന്ത്രണ സമിതി 
15 . സി . പി . ആർ. പി . അപൂവൽ 

28 ,, 

( എൻ. പി . പി . എ . ) യു ടെ വിജ്ഞാ പന 
( VII ) പെർമിറ്റുകൾ 

( പ ക ാ ര മ ള്ള വി ല ന ി യ ത ത ണ 

വിധേയമായിട്ടുള്ള മരുന്നുകളുടെ പട്ടിക . 
- ഈ വകു പ്പിൽ നിന്നും താഴെ പറയും പ്രകാരം 
പെർമിറ്റുകൾ നൽകിവരുന്നു . 

- ( X ) തർക്ക പരിഹാരം 
- ( എ ) രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർമാർക്ക് 

പൊതുജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന താഴെ പറയുന്ന 
പെത്തി ഡിൻ, മോർഫിൻ ഇൻജക്ഷനുകൾ വാങ്ങുന്ന തിന് - വിധ ത്തിലുള്ള പരാതികൾക്ക് യുക്ത മായ നടപടികൾ 
( ഫീസ് ആവശ്യമില്ല ). 

സ്വീകരിക്കുന്നതാണ്. 
( ബി ) എൻ. ഡി . പി . എ സ്. നിയമം അ നു സ രിച്ച് 

- കാലാവധി കഴിഞ്ഞ മരുന്നുകളുടെ വിൽപ്പന 
പെത്തിഡിൻ, മോർഫിൻ, ഫെന്റാനിൽ സിട്രേറ്റ് ഇൻജക്ഷനുകൾ 

സംബന്ധിച്ച്. 
എന്നിവ കൈവശം വയ്ക്കുന്നതിന് ലൈസൻസ് ലഭിച്ചിട്ടുള്ള 

( ബി ) 

നിരോധിച്ച ഔഷ ധ ങ്ങൾ വിൽക്കുന്ന തും 
ആശു പ്രതികൾക്ക് അ വ വാങ്ങു ന്ന തിനുള്ള പെർമിറ്റ് 

മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്നത് 
നൽകുന്നു . അപേക്ഷ ഫീസ് 1,000 ആണ്. 

സംബന്ധിച്ച്. 


19th AUG. 2014] 


DRUGS CONTROL DEPARTMENT 


( സി) ഗുണ നില വാരം നഷ്ട പ്പെട ത്തക്ക വിധം പരി ശോ ധ ന യ് ക്കായി ലബോറട്ട റി യി ലേക്ക് അയച്ചു 

വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിട്ടുള്ളഔഷധങ്ങളെ കൊടുക്കുന്നു . പരിശോധന നടത്തിയശേഷം ഗുണനിലവാരം 
- സംബന്ധിച്ച്. 

സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ടവർക്ക് അയച്ചു 

കൊടുക്കുന്നു. 
( ഡി ) ഔഷധങ്ങൾക്ക് അമിത വില ഈടാക്കുന്നത് 
സംബന്ധിച്ച്. 

( XII ) സേവന നിലവാരം 
( ഇ ) ബില്ല് നൽകാതെ മരുന്ന് വിൽക്കു ന്നത് 

-- ഔഷധങ്ങളുടെ ഗുഡ് മാനുഫാക്ച്ചറിംഗ് പ്രാക്ടീസ്, 
സംബന്ധിച്ച്. 

നില വാ രമുള്ളഔഷ ധ ങ്ങ ളുടെ വിപണനം ഉറപ്പാക്കുക 

എന്നിവ ഈ വകുപ്പ് ലക്ഷ്യമാക്കുന്നു . വകുപ്പിന്റെ വിവിധ 
(എഫ്) സർക്കാർ ആശു പതിയിൽനിന്നും 

പ്രവർത്ത നങ്ങൾക്ക് ഉപദേശം നൽകുന്നതിനായി ഔഷധ 
മരുന്നുകൾ നിയമവിരുദ്ധമായി കടത്തിക്കൊണ്ട് 

ഉപദേശക സമിതി പ്രവർത്തിക്കുന്നുണ്ട്. 
പോകുന്നത് സംബന്ധിച്ച്. 

( XIII ) അവലോകനം 
( ജി) ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നല്ലാതെ മാറ്റി 

നിരന്തരമായ പരിശീലന പരിപാടികൾവഴി ലാബിന്റെയും 
വിൽപ്പന നടത്തുന്നത് സംബന്ധിച്ച്. 

ഉദ്യോഗസ്ഥരുടെയും അറിവും കഴിവും പരിപോഷിപ്പിക്കുന്നു. 
(എച്ച്) സൈക്കോ ട്രോ പിക് മരു ന്നു കൾ നിയ മ ഔഷധ പരിശോധനാ ലബോറട്ടറിയുടെ നില വാര്യക്ഷമത 

വി രു ദ്ധ മായി വിൽപ്പന നട ത്തു ന്നത് മെച്ചപ്പെടു ത്തു ന്ന തി നായി കേന്ദ്ര ഔഷധ പരിശോധനാ 
- സംബന്ധിച്ച്. 

വിഭാഗത്തിന്റെ വിദഗ്ദ്ധ സംഘം സാങ്കേതിക പരിശോധന 

കൃത്യമായി നടത്താറുണ്ട്. ഈ വകുപ്പ് നടപ്പിലാക്കുന്ന 
( ഐ ) ലൈസൻസില്ലാതെ മരുന്നുകൾ നിർമ്മിക്കുന്നതോ 

പ്രവർത്തനങ്ങൾ ഉപദേശക സമിതി അവലോകനം ചെയ്യാറുണ്ട്. 
വിൽക്കുന്നതോ സംബന്ധിച്ച്. 


ശിക്ഷണ നടപടികളിൽ ലൈസൻസുകൾ സസ്പെന്റു 
ചെയ്യുക/ റദ്ദ് ചെയ്യുക/ പാസിക ഷൻ നട പ ടി കൾ 
സ്വീകരിക്കുക എന്നിവ ഉൾപ്പെടുന്നു . 


( XI ) പരിശോധനാ വിഭാഗം 


ഡ്രഗ്സ് കൺട്രോളറുടെ കാര്യാലയം, 
പബ്ളിക് ഹെൽത്ത് 
ലബോറട്ടറിക്ക് സമീപം, 
റെഡ്ക്രോസ് റോഡ്, 
തിരുവനന്തപുരം- 695 035, 
ഫോൺ നമ്പർ: 2471896, 2473256, 
ഫാക്സ് : 0471 2473256. 
mo20108: dckerala @ gmail.com 
വെബ്സൈറ്റ് www.dc. kerala .gov.in 


ഡഗ്സ് കൺട്രോൾ വകുപ്പിന്റെ പരിശോധനാ വിഭാഗം 
തിരുവനന്തപുരത്തുള്ള ഡഗ്സ് ടെസ്റ്റിംഗ് ലബോറട്ടറിയാണ്. 
ഡഗ്സ് ഇൻസ്പെക്ടർമാർ ഔഷധങ്ങളുടെയും സൗന്ദര്യ 
വർദ്ധക വസ്തു ക്ക ളു ടെ യും സാമ്പി ളു കൾ ശേഖ രിച്ച് 


(ഒപ്പ്) 
ഡ്രഗ്സ് കൺട്രോളർ. 


